Reg . No. ml. MMIO 
KL / TV (N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


കര 
GOVERNM 


Sog mo 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


27th December 2011 
2011 wIwomb 27 
6th Pousha 1933 
1933 190410 6 


į 51 


weijo 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Jail Department 


TENDER NOTICE 


rates quoted must be valid upto 31 -3 -2012 . Tender 
form may be obtained on cash from the office of the 
Superintendent, District Jail, Thiruvananthapuram on 
working days during office hours. 


P .A . C . — 


80 ,000 . 


No. DJT -149/2011. 

8th December 2011. 
Sealed tenders are invited from the authorised 
agencies for the supply of safe installation and proper 
functioning of the Cooking gas connection pipes , fittings , 
burners and other connected equipments in the newly 
constructed temporary prisoners kitchen of the District Jail , 
Now working nearby the Central Prison , Poojappura , 
Thiruvananthapuram 

Burners, Pipes and related equipments will be of 
authorised brands with good quality. The cost of each 
items, tax and installation charges will have to be quoted 
separately . 


Cost of tender forms: 

Original — 400 + 4 % VAT. 

Duplicate — 200 + 4 % VAT. 
The cost of tender forms will not be refunded under 
any circumstances. The tender forms are not transferable. 
Sale of tender forms will be closed at 12 Noon 
on 6 -1 -2012 . The tender forms will not be sent by VPP. 
Cheques , Postage Stamps etc . will not be accepted 
towards the cost of tender forms. 

The Prisoner s kichen of the District Jail can be 
visited on the working days in working time. for further 
details the office of the Superintendent, District Jail, 
Thiruvananthapuram can be contracted during office 
hours . 


The tender should be superscribed with the Number, 
Name of tender and addressed to the Superintendent, 
District Jail , Thiruvananthapuram . 


Last date and time for receipt of tender with 
1 % E .M . D . will be at 3 p . m . on 9 - 1 - 2012 and will be 
opened at 4 . 30 p . m . on the same day , in the presence of 
such tenderers/ their authorised representatives who may be 
present at that time. Late tenders will not be accepted . The 


തിരുവനന്തപുരം പൂജപ്പുരയിൽ സെൻട്രൽ ജയിലിനു 
സമീ പ ത്തായി പ്രവർത്തിച്ചു വരുന്ന ജില്ലാ ജ യിലിലെ 
തടവുകാർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനായി പണിത 
കിച്ചണിൽ ഗ്യാസ് അടുപ്പുകളും അനുബന്ധ ഉപകരണങ്ങളും 
വിതരണം ചെയ്യുന്നതിനും സുരക്ഷിതമായി സ്ഥാപിക്കുന്നതിനും 
സുഗ മ മാ യി പ്രവർത്തി പ്പി ക്കു ന്നതിനും അംഗീകൃത 
ഏജൻ സി ക ളിൽ നിന്നും മുദ്രവച്ച ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ബർണ റു കളും പപ്പു കളും അ നു ബന്ധ 
ഉപകരണങ്ങളും അംഗീകൃത ബാൻഡും ഗുണനിലവാരവും 
ഉള്ളവയായിരിക്കണം. സാധനങ്ങളുടെ യഥാർത്ഥവില , നികുതി, 
സ്ഥാപിക്കുന്നതിനുള്ള തുക എന്നിവ പ്രത്യേകം പ്രത്യേകം 
രേഖപ്പെടുത്തേണ്ടതാണ്. മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ 
ക വ റി നു മു ക ളിൽ വിതരണം ചെയ്യു വാ നുദ്ദേ ശി ക്കുന്ന 
ദർ ഘാ സിന്റെ കമ ന മ്പരും പേരും എഴുതി സൂപ ണ്ട് , 
ജില്ലാ ജയിൽ, പൂജ - ര , തിരു വ ന ന്ത പുരം എന്ന 
വിലാസത്തിൽ നൽകേണ്ടതാണ്. 


ദർഘാ സു കൾ 1 ശത മാനം നിര ത ദ്രവ്യം സഹിതം 
സമർപ്പിക്കേണ്ട അവസാന തീയതി 9 -1- 2012 - ന് വൈകുന്നേരം 
3 മണിക്കാണ്. ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ട വരുടെയോ 
അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
9 -1- 2012 -ാം തീയതി വൈകുന്നേരം 4.30 മണിക്ക് ടെണ്ടറുകൾ 
തുറക്കുന്നതായിരിക്കും. താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാര ണ വ ശാലും സ്വീക രിക്കു ന്ന തില്ല . ടെണ്ടർ 
നിരക്കിന് 31 - 3 - 2012 വരെ പ്രാബല്യമു ണ്ടാ യി രി ക്ക ണം . 
തിരുവനന്തപുരം ജില്ലാ ജയിൽ സൂപ്രണ്ടാഫീസിൽ നിന്ന് 
രൊക്കം പണമടച്ചാൽ ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. 


അടങ്കൽ തുക - 80,000. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 400 + 4 % വാറ്റ്. 
പകർപ്പ്- 200 + 4 % വാറ്റ്. 


ദർഘാസ് ഫോറത്തിനു നൽകുന്ന വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം 

കൈമാറാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 
6 - 1- 2012 -ാം തീയതി ഉച്ചയ്ക്ക് ക്ക് 12 മണിക്ക് അ വ സാ നി 
ക്കു ന്ന താ യിരിക്കും ദർഘാസ് ഫോറം വി . പി . പി . ആയി 
അയയ്ക്കുകയോ ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. 


ജില്ലാ ജയിലിലെ തടവുകാരുടെ കിച്ചൺ പ്രവർത്തി 
ദിവസങ്ങളിൽ പ്രവർത്തി സമയത്ത് സന്ദർശിക്കാവുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ ജില്ലാ ജയിൽ സൂപ്രണ്ട് ആഫീസുമായി 
ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 


Office of the Superintendent, 
District Jail , 
Thiruvananthapuram . 


(Sd.) 
Superintendent. 


